| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


9th August 2011 

2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


| 32 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


നോട്ടീസ് 


| [ ഇലക്ട്രിസിറ്റി ആക്ട്2003- ലെ 164 -ാം വകുപ്പ് പ്രകാരം) 


No, TD /PTA /DB15/ AE2/2011 -12 /259. 
PRI/301 / Window/ 1338/2011. 


2011 ജൂ 


ൺ 


17 . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ 
ചിറ്റാർ - സീതത്തോട് വില്ലേജിൽ കാരികയം എന്ന സ്ഥലത്ത് 
നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുത പദ്ധതിയിൽ നിന്നും 
നിലവിലുള്ള കക്കാട്-പത്തനംതിട്ട 110 കെ . വി . ലൈനിലേക്ക് 
വൈദ്യുതി എത്തിക്കുന്നതിനായി റാന്നി- പെരുനാട്, 
ചിറ്റാർ- സീതത്തോട് എന്നീ വില്ലേജുകളിൽക്കൂടി ഏകദേശം 
1 കി. മീ . ദൈർഘ്യമുള്ള 110 കെ . വി . ഡബിൾ സർക്യൂട്ട് ലൈൻ 
വൈദ്യുതി ബോർഡ് നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രാരംഭ 
ജോലികൾക്കായി വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരോ 
കരാറുകാരോ അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തികളോബന്ധപ്പെട്ട 
പദേശങ്ങളിൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണാർത്ഥം 
പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 
അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്എന്ന്ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
പത്തനംതിട്ട. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


No . DB4/Pottukallu/2011 -12 /378 . 
PR1/292/ 1307/2011. 

2011 ജൂൺ 13. 
- 1885- ലെ ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് 16 (1) -ാം വകുപ്പ്, 
1910 - ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 12 മുതൽ 16 വരെ 
വകുപ്പുകൾ, 2003 - ലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 67, 164 
എന്നീ വകുപ്പുകൾ അനുസരിച്ച് കേരള സംസ്ഥാന വിദ്യുച്ഛക്തി 

ബോർഡ് മലപ്പുറം ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം. 

-- നിർദ്ദിഷ്ട ആഢ്യൻപാറ വൈദ്യുതോൽപ്പാദന കേന്ദ്രത്തിൽ 
നിന്നും പോത്തുകല്ലിൽ നിർമ്മിക്കുന്ന 33 കെ . വി . 
സബ്സ്റ്റേഷനിലേക്ക് 33 കെ . വി. ലൈൻ വലിച്ച് വൈദ്യുതി 
എത്തിക്കുന്നതിനുവേണ്ടിയുള്ള സർവ്വ, പരിശോധന, നിർമ്മാണം 
മുതലായ പ്രവൃത്തികൾ നടത്തുവാൻ വിദ്യുച്ഛക്തി ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും നിലമ്പൂർ താലൂക്കിലെ 
ചുങ്കത്തറ, കുറുമ്പലങ്ങാട് എന്നീ വില്ലേജുകളിൽപ്പെട്ട 
വസ്തുക്കളിൽക്കൂടി അ വരുടെ നിയമാനുസൃത 
കൃത്യനിർവ്വഹണത്തിനായി നിശ്ചിത സമയങ്ങളിൽ 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരെയും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

- ( ഒപ്പ്) 
മലപ്പുറം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


